Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV (N )/12/2009- 2011 


V 
GOVERNA 


OF KERALA 


( 7 


14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


| 


No. 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th March 2010 
- 2010 മാർച്ച് 9 
18th Phalguna 1931 
1931 ഫാൽഗുനം 18 


വാല്യം 55 


നമ്പർ 


- രൂപ 


ലേലത്തിൽ പങ്കെടു ക്കു വാൻ താൽപ്പര്യ പ്പെടുന്ന വർ 

കൃത്യസമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം 
ലേലപ്പരസ്യം 

തുടങ്ങുന്നതിന് ഒരു മണിക്കൂർമുമ്പ് മേൽപ്പറഞ്ഞ വാഹന 
നമ്പർ ഇ2- 3160 / 2009/എസ്. സി.ആർ. ബി. 2010 ഫെബ്രുവരി 11. - 

ത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ട 
തിരു വനന്തപുരം പട്ടം സംസ്ഥാന കം റിക്കാർഡ്സ് തുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം കൊള്ളാത്തവരുടെ 
ബ്യൂറോഗ്യാരേജിൽ സൂക്ഷിച്ചിട്ടുള്ള താഴെ പറയുന്ന പോലീസ് നിരതവും 

സൂക്ഷിച്ചിട്ടുള്ള താഴെ പറയുന്ന പോലീസ് നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 
വകുപ്പ് വക വാഹനങ്ങൾ 2010 മാർച്ച് 20 -ാം തീയതി രാവിലെ 11 
മണിക്ക് സംസ്ഥാന കം റിക്കാർഡ്സ്ബ്യൂറോഓഫീസ് പരി 

സീൽ ചെയ്ത ദർഘാസുകൾ നേരിട്ടോ തപാൽമാർഗ്ഗമോ 
സരത്തുവച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്ന 

സംസ്ഥാന കം റിക്കാർഡ് സ് ബ്യൂറോ പോലീസ് 
താണ്. 

ഇൻസ്പെക്ടർ ജനറലിന്റെ മേൽവിലാസത്തിൽ അയക്കേണ്ട 
കമ രജി. വാഹനത്തിന്റെ നിരതദ്രവ്യം 

താണ്. ദർഘാസിനോടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത 
നമ്പർ നമ്പർ 

വിവരം 

ബാങ്കിൽ നിന്നും സംസ്ഥാന കം റിക്കാർഡ്സ്ബ്യൂറോ 
| 1 കെ . എൽ. 01എം 4556 1998 മോഡൽ 

1,000 

പോലീസ് ഇൻസ്പെക്ടർ ജനറലിന്റെ പേരിൽ മാറ്റാവുന്ന 
അംബാസഡർ കാർ 

നിശ്ചിത നിരതദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം 
2കെ. എൽ. 12എ 1078 

1998 മോഡൽ 

1,000 
അംബാസഡർ കാർ 

ചെയ്തിരിക്കേണ്ടതാണ്. കവറിന് മുകളിൽ “ വാഹന ലേലത്തി 
3കെ. എൽ. 01 എഫ്1534 1994 മോഡൽ 

1,000 നുള്ള ടെണ്ടർ” എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. 
അംബാസഡർ കാർ 

ദർഘാസുകൾ നിർദ്ദിഷ്ട സമയത്ത് ഹാജരാക്കേണ്ടതാണ്. 
4കെ. എൽ. 06 എ 3783 1998 മോഡൽ 

1,000 
അംബാസഡർ കാർ 

ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
5 കെ . എൽ. 01 എച്ച് 941 1995 മോഡൽ 

ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക രേഖപ്പെടുത്തിയിട്ടുള്ള 
ടെമ്പോ ട്രാവലർ 3,000 

ആൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതി തുക 
( നിരതദ്രവ്യം കഴിച്ച്) ലേലംക്കൊണ്ടയാൾ ലേലസ്ഥലത്ത് 
വച്ചുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കി 
തുകയും നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും 


(4 % K VAT + 1 % Cess on the VAT ) അടച്ച് സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം/ ദർഘാസ് 
സ്ഥിര പ്പെടുത്തി കിട്ടുന്ന ആൾ ലേല നിബ ന്ധ ന കൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും വാഹനം പുനർ ലേലത്തിൽ എന്തെങ്കിലും 
നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആയത് മുൻലേലക്കാരനിൽ 
നിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് 
മുൻലേലക്കാരൻ അവകാശിയല്ലാത്തതുമാകുന്നു . 

പ്രസ്തുത വാഹനങ്ങൾ പരിശോധിക്കണമെന്നുള്ളവർ 
പ്രവൃത്തിദിവസങ്ങളിൽ ഓഫീസ് സമയത്ത്എസ്. സി . ആർ. ബി . 
പോലീസ് സൂപ്രണ്ട് അവർകളുടെമുൻകൂട്ടിയുള്ള അനുമതി 
യോടുകൂടി മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസറെ ബന്ധപ്പെട്ട് 
പട്ടം സംസ്ഥാന കം റിക്കാർഡ്സ്ബ്യൂറോഗ്യാരേജിൽ 
വന്ന് പരിശോധിക്കാവുന്നതാണ്. 


- യുക്തമെന്നു തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേല തീയതി മാറ്റിവയ്ക്കുന്നതിനോ 
ലേലം/ ടെണ്ടർ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം 
സംസ്ഥാന ക്രൈം റിക്കാർഡ്സ്ബ്യൂറോ പോലീസ്ഇൻസ്പെക്ടർ 
ജനറലിൽ നിക്ഷിപ്തമാണ്. 


സംസ്ഥാന ക്രൈം റിക്കാർഡ്സ് 
ബറോ, പട്ടം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
പോലീസ് ഇൻസ്പെക്ടർ 

ജനറൽ. 


ലേലപ്പരസ്യം 


നമ്പർ ഇ2 - 34978/ 2008 / ക . 


2010 ഫെബ്രുവരി 18. 


- കൊല്ലം ജില്ലാ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടു ള്ള താഴെ പറയുന്ന ഡിപ്പാർട്ട് മെന്റൽ വാഹ ന ങ്ങ ൾ 
2010 മാർച്ച് 29 -ാം തീയതി പകൽ 2 മണിക്ക് ടി കാര്യാലയത്തിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ്. 


ക്രമ നമ്പർ 


വാഹനത്തിന്റെ വിവരണം 


മാതൃക 


നിരതദ്രവ്യം 
രൂപ് 


-- കെ എൽ 02 ഡി 2412 ഐഷർബസ് 


1995 


7 , 000 


കെ എൽ 02 ജി 1081 


1998 


9, 000 


- ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും മുകളിൽ പറഞ്ഞിരിക്കുന്ന വാഹനങ്ങളുടെ 
നിരതദ്രവ്യം മേൽപ്പറഞ്ഞ നിരക്കിൽ കെട്ടിവയ്ക്കേണ്ടതും ആയത് ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തിലടച്ച് രസീത് വാങ്ങേണ്ടതു 
മാണ്. 


- കൂടാതെ ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത കവറുകളിൽ ദർഘാസുകൾ നേരിട്ടോ 
തപാൽമാർഗ്ഗമോ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ മാർച്ച് 27 -ാം തീയതി വൈകുന്നേരം 4 മണിവരെ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസിൽ മേൽപ്പറഞ്ഞ വാഹനങ്ങളിൽ ഏത് വാഹനത്തിനാണ് (വാഹനത്തിന്റെ നമ്പർ) ദർഘാസെന്ന് 
വ്യക്തമാക്കേണ്ടതും തുക വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുമാണ്. കൂടാതെ നിരതദ്രവ്യ തുകയുടെ നിരക്കിൽ ഏതെങ്കിലും ഒരു 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതും 
കവറിനുമുകളിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനം ( നമ്പർ) ലേലത്തിൽ വാങ്ങുവാനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതു 
മാണ്. ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലേയോ ദർഘാസിലേയോ തുകയിൽ ഏതാണോ 
കൂടുതൽ ആയതിന് ലേലം ഉറപ്പിക്കുന്നതുമാണ്. ലേലം കൊണ്ടയാൾ ഉടൻതന്നെ ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ 
( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തുവച്ചുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
10 ദിവ സ ത്തി നകം ബാക്കി തുകയും നിയ മാ നു സൃ ത മുള്ള വിൽപ്പന നികുതിയും ( 0 . 5 % + 1 % സെസ്സ്) അടച്ച് സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനങ്ങൾ 
പുനർലേലം നടത്തുന്നതുമായിരിക്കും. ഇപ്രകാരം പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുകയാണെങ്കിൽ ആയതിന് മുൻ ലേലക്കാരൻ അവകാശി 
യല്ലാത്തതുമാകുന്നു . 


- ലേല വസ്തുക്കൾ (വാഹനങ്ങൾ) ലേലത്തിന് മുമ്പുള്ള 10 പ്രവൃത്തിദിവസങ്ങളിൽ ഓഫീസ് പ്രവർത്തന സമയത്ത് കൊല്ലം 
ജില്ലാ സായുധ സേനാ കമാണ്ടന്റിന്റെ മുൻകൂർ അനുവാദത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാരണവും കാണിക്കാതെ 
ഈ നോട്ടീസിൻ പ്രകാരമുള്ള ലേലം മാറ്റിവയ്ക്കുകയോ അതുപോലെ ലേലം/ ദർഘാസ് വിൽപ്പന അസ്ഥിരപ്പെടുത്തുകയോ 
ചെയ്യുവാനുള്ള പൂർണ്ണാധികാരം ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ്ഓഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ പോലീസ്സൂപ്രണ്ടിനുവേണ്ടി. 


ലേലപ്പരസ്യം 


നമ്പർ ഇ2- 25558/ 2009/എൻ. 


2010 ഫെബ്രുവരി 19. 


പത്തനംതിട്ട ജില്ലയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വക താഴെ പറയുന്ന വാഹനങ്ങൾ 2010 ഏപ്രിൽ മാസം 3 -ാം തീയതി 
രാവിലെ 11 മണിക്ക് പത്തനംതിട്ട ജില്ലാ സായുധസേനാ ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം ചെയ്തുകൊടുക്കുന്നതാണ്. 


ക്രമ നമ്പർ 


വാഹനങ്ങൾ 


മോഡൽ 


നിരതദ്രവ്യം 
രൂപ് 


- കെ എൽ 3 ബി 6223 എൻഫീൽഡ്ബുള്ളറ്റ് 


1995 


1, 200 


കെ സി റ്റി 1331 എൻഫീൽഡ്ബുള്ളറ്റ് 


1987 


800 


കെ എൽ 01 സി 3421 


ജീപ്പ് 


1992 


3 ,200 


കെ എൽ 01 ഡി 3739 


1993 


3 ,500 


കെ എൽ 01 ഡി 3740 


1993 


3 ,500 


കെ എൽ 3 ബി 6767 


1995 


4, 000 


കെ എൽ 3 ബി 6344 


1995 


4 ,000 


കെ എൽ 01 എം 9974 


1998 


6, 000 


കെ എൽ 01 പി 3019 


1998 


5 ,500 


കെ എൽ 01 പി 3021 


1998 


5 ,500 


കെ എൽ 3 സി 6936 


1997 


5,000 


കെ എൽ 3 സി 6937 


1997 


5,000 


കെ എൽ 01 പി 3023 


1998 


4, 500 


-ആകെ 


51,700 


പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ അന്ന് പകൽ 10 മണിക്ക് മുമ്പായി മുകളിൽ പറയുന്ന നിരതദ്രവ്യം 
കെട്ടിവച്ച് ഡിപ്പാർട്ട്മെന്റ് നിബന്ധനകൾക്ക് വിധേയമായി ലേലത്തിൽ പങ്കുകൊള്ളാവുന്നതാണ്. 


പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിന് യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്കാവുന്നതും 
അസ്ഥിരപ്പെടുത്താവുന്നതുമാണ്. ലേല സംബന്ധമായ വിശദവിവരം പത്തനംതിട്ട സായുധ സേനാ ക്യാമ്പിലെ നോട്ടീസ് ബോർഡിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 


ജില്ലാ പോലീസ്ഓഫീസ്, 
പത്തനംതിട്ട. 


( ഒപ്പ്) 
ജില്ലാ പോലീസ്സൂപ്രണ്ട്. 


പുനർ ലേലപ്പരസ്യം 


പുനർലേലപ്പരസ്യം 


നമ്പർ ജി2 - 24027 / 2008 / വ . 


2010 ഫെബ്രുവരി 18. 


- വയനാട് ജില്ലയിലെ ബത്തേരി താലൂക്കിലെ പുൽപ്പളളി 
വില്ലേജിൽ റീസർവേ നമ്പർ 584/ 22, 585 /03 - ൽപ്പെട്ട പോലീസ് 
വക സ്ഥലത്ത് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ 
സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ അപകടകരമാംവിധം 
വളർന്നു നിൽക്കുന്ന 5 മരങ്ങൾ (1 മട്ടി, 1 പ്ളാവ്, 2 സിൽവർ 
ഓക്ക്) 27 - 3 - 2010 -ാം തീയതി രാവിലെ 11 മണിക്ക് പുൽപ്പളളി 

പോലീസ് സർക്കിൽ ഓഫീസ് പരിസരത്ത് വെച്ച് പരസ്യമായി 
പുനർലേലം ചെയ്ത് വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 


നിബന്ധനകൾ 


1. 


നമ്പർ 723 / 2007 / ഇടുക്കി. 

2010 ഫെബ്രുവരി 16 . 
ഇടുക്കി വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, 
തൊടുപുഴ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള 
കെ എൽ 01 എൽ- 2198 നമ്പർ 1997 മോഡൽ ടെമ്പോട്രാക്സ് 
ജീപ്പ് 20 - 4 - 2010 -ാം തീയതി പകൽ 11 മണിക്ക് വിജിലൻസ് 
ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, തൊടുപുഴ, മുട്ടം ആഫീസ് 
പരിസരത്തുവച്ച് പരസ്യമായി പുനർലേലം ചെയ്ത് വിൽക്കു 
ന്നതാണ്. 

വാഹനത്തിന്റെ വിവരം - 1997 മോഡൽ ടെമ്പോട്രാക്സ് ജീപ്പ്. 
രജിസ്റ്റർ നമ്പർ കെ എൽ 01 എൽ- 2198 . 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 3,000 രൂപ 
നിരതദ്രവ്യം ലേലത്തിന് മുമ്പായി വിജിലൻസ് പോലീസ് 
ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ ആഫീസിൽ അടച്ച് രസീത് വാങ്ങിയി 
രിക്കണം. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് 
നിര ത ദ വ്യം തിരിച്ച് കൊടുക്കു ന്ന താ ണ്. മേൽപ്പറഞ്ഞ 
ലേലത്തിന് മുദ്രവച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. 
ആയത് ലേല ത്തിന് തലേ ദിവസം 3 മണിക്ക് മുമ്പ് ടി 
ആഫീസിൽ ലഭിക്കത്തക്കവണ്ണം കവറിന് മുകളിൽ “ മോട്ടോർ 
വാഹന ലേലത്തിൽ പങ്കെടുക്കാനുള്ള ദർഘാസ് എന്ന് 
രേഖപ്പെടുത്തി നിരതദ്രവ്യം അടച്ചതിന്റെ രസീത് അടക്കം 
ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. 

മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിപരീതമായി ലേലം 
കൊണ്ടയാൾ പ്രവൃത്തിക്കുകയാണെങ്കിൽ ലേലം ചെയ്ത വാഹനം 
വീണ്ടും ലേലം ചെയ്യുന്നതും ആയതിൽ സർക്കാരിനുണ്ടാകുന്ന 
നഷ്ടം ആദ്യം ലേലം കൊണ്ടയാളിൽനിന്നും ഈടാക്കുന്നതും 
ടിയാൻ അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതു 
മായിരിക്കും. മറിച്ച് ലാഭമുണ്ടായാൽ മുൻലേലക്കാരന് യാതൊരു 
അർഹതയുമുണ്ടായിരിക്കുന്നതല്ല. 

ലേലം അവസാനിച്ചാലുടൻ ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ 
വച്ചു തന്നെ ദർഘാസുകൾ തുറക്കു ന്നതും ലേലത്തിലോ 
ദർഘാ സിലോ തുക കൂടുതൽ കാണുന്നയാൾക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ലേലം/ ദർഘാസ് ലേല തുകയുടെ പകുതി തുക നിരതദ്രവ്യം 
കഴിച്ച് ലേലം കൊണ്ടയാൾ ലേല സ്ഥലത്ത് വച്ചുതന്നെ അടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ 
ഉത്തരവ് കിട്ടി 7 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനു 
സൃതമുള്ള നികുതിയും അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


ബ് 


4 . 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 1,000 
രൂപ നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
ലേലം തുട ങ്ങു ന്ന തി നു മുമ്പായി സീൽ ചെയ്ത 
കവറിൽ വെള്ളക്കടലാസിൽ ടെണ്ടർ, ബോർഡ് 
ചെയർമാന് നൽകാവുന്നതാണ്. ലേലം നടന്നതിനു 
ശേഷം ലേലമോ ടെണ്ടറോ ഏതാണ് കൂടുതൽ തുക 
എന്ന് നോക്കി കൂടിയ തുകയ്ക്ക് ലേലം ഉറപ്പുക്കുന്നതും 
ലേലം കൊണ്ടയാൾ ലേലത്തുകയുടെ പകുതി അപ്പോൾ 
തന്നെ അടയ്ക്കേണ്ടതുമാണ്. 
ലേലം ഉറപ്പിച്ചെന്ന് രേഖാമൂലം ഈ ഓഫീസിൽ നിന്ന് 
ഉത്തരവ് ലഭിച്ച് ഏഴ് ദിവസത്തിനുളളിൽ ലേലസംഖ്യ 
യുടെ ബാക്കി തുകയും സർക്കാർ നിർദ്ദേശിച്ചിട്ടുളള 
വിൽപന നികുതിയും അടച്ച് സ്വന്തം ചെലവിൽ ടി മരങ്ങൾ 
മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 
മുകളിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾക്ക് വിപരീതമായി 
ലേലം കൊണ്ടയാൾ പ്രവൃത്തിക്കുകയാണെങ്കിൽ ടിയാന്റെ 
നിരതദ്രവ്യവും അടച്ച് ലേലത്തുകയുടെ പകുതിയും 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും പുനർലേലം നടത്തുന്ന 
തുമായിരിക്കും. പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം 
സംഭവിക്കുകയാണെങ്കിൽ പ്രസ്തുതനഷ്ടം ആദ്യംലേലം 
കൊണ്ടയാളിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 
ലേലം കഴിഞ്ഞയുടനെ ലേലത്തിൽ പങ്കെടുത്തവരുടെ 
നിരതദ്രവ്യം ലേലം കൊണ്ടയാളുടേതൊഴികെ മടക്കി 
നൽകുന്നതാണ്. 
ലേലം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന മരങ്ങൾ പ്രവൃത്തി 
ദിവ സ ങ്ങ ളിൽ മാന ന്ത വാടി ഡെപ്യൂട്ടി പോലീസ് 
സൂപ്രണ്ടിന്റെ അനുമതിയോടെ രാവിലെ 10 മണിക്കും 
വൈകുന്നേരം 5 മണിക്കും ഇടയ്ക്ക് പരിശോധിക്കാ 
വുന്നതാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ലേല ദിവസം 
മാറ്റിവയ്ക്കുന്നതിനും ലേലം നിർത്തി വയ്ക്കുന്നതിനും 
ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനും വയനാട് ജില്ലാ 
പോലീസ് സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


5 . 


- മേൽപ്പറഞ്ഞ വാഹനം പരിശോധിക്കണമെന്നുള്ളവർക്ക് 
( പ്രവൃത്തിദിവ സ ങ്ങളിൽ ആഫീസ് സമ യത്ത് തൊടു പുഴ 
പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ടി 
വാഹനം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബറോ 
ഡി. വൈ . എസ്. പി.- യുടെ അനുമതിയോടുകൂടി പരിശോധി 
ക്കാവുന്നതാണ്. യുക്തമെന്നു തോന്നുന്നപക്ഷം യാതൊരു 
മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലത്തീയതി മാറ്റി 
വ യ്ക്കു ന്ന തിനും ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടു ത്തു ന്ന 
തിനുമുള്ള അധികാരം ഇടുക്കി വിജിലൻസ് ആന്റ് ആന്റി 
കറപ്ഷൻബ്യൂറോ ഡി . വൈ . എസ്. പി . - ക്ക് ഉണ്ടായിരിക്കു 
ന്നതാണ്. 


പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് 
ആഫീസ്, വി . എ . സി . ബി . 
ഇടുക്കി യുണിറ്റ്, മുട്ടം. 


(ഒപ്പ്) 
പോലീസ് ഡെപ്യൂട്ടി 
സൂപ്രണ്ട്. 


ജില്ലാ പോലീസ് സൂപ്രണ്ട്ഓഫീസ്, 

( ഒപ്പ്) 
വയനാട്, കൽപ്പറ്റ നോർത്ത്. ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


